© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Reg. No. KL/TV(N)/634/2021-2023 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ജനുവരി 19 
19th January 2021 


1196 മുകരഠ 6 
6th Makaram 1196 


1942 പൌഷം 29 
29th Pousha 1942 


നമ്പര്‍ 


No. 








PART III 


Health Services Department 


ദര്‍ഘാസ്‌ ദീര്‍ഘിപ്പിക്കല്‍ പരസ്യം 





നമ്പര്‍ എസ്‌ 1-1195/2020/ഐ.സി.ഡി. 2020 ഡിസംബര്‍ 21. 


ഇന്‍സ്റിറ്റ്യൂട്ട്‌ ഓഫ്‌ ചെസ്റ്റ്‌ ഡിസീസസ്‌ കാന്റീന്‍ ഒരു 


വര്‍ഷത്തേക്ക്‌ നടത്തുന്നതിന്‌ MIP പറയുന്ന 
നിബന്ധനകള്‍ക്ക്‌ വിധേയമായി സീലുവച്ച ടെണ്ടറുകള്‍ 


ക്ഷണിച്ചുകൊള്ളുന്നു. 


ടെണ്ടര്‍ ഫോം ആവശ്യമുള്ളവര്‍ അപേക്ഷയോടൊപ്പം 
ഭ്‌ 7,00,000 (ഏഴ്‌ ലക്ഷം)-ല്‍ കുറയാത്ത അസ്സല്‍ സോള്‍വന്‍സി 
സര്‍ട്ടിഫിക്കറ്റ്‌ (അപേക്ഷകന്റെ പേരില്‍ ബന്ധപ്പെട്ട 
തഹശിീല്‍ദാരില്‍ നിന്നും 1-7-2020-ന്‌ ശേഷം കിട്ടിയത്‌) കുടിക്കട 
സര്‍ട്ടിഫിക്കറ്റിനോടൊപ്പം സമര്‍പ്പിക്കേണ്ടതാണ്‌. മേല്‍പറഞ്ഞ 
സര്‍ട്ടിഫിക്കറ്റുകള്‍ ഹാജരാക്കാത്തവര്‍ക്ക്‌ ടെണ്ടര്‍ ഫോറം 
യാതൊരു കാരണവശാലും നല്‍കുന്നതല്ല. കൂടുതല്‍ 
വിവരങ്ങള്‍ ഓഫീസ്‌ സമയത്ത്‌ നേരിട്ട്‌ അന്വേഷിച്ച്‌ 


അറിയാവുന്നതാണ്‌. ഫോണ്‍ 0495 235964. 


നിരത്ര്രവ്ൃയ൦-* 25,000. 


ടെണ്ടര്‍ അയയ്ക്കുന്ന കവറിന്‌ മുകളില്‍ ടെണ്ടര്‍ നമ്പര്‍ 


കാണിച്ചിരിക്കണ൦-എസ്‌1-1195/2020/ഐ.സി.ഡി. 


Gaz. No. 3/2021/DTP (Health Services). 


227 


ടെണ്ടര്‍ ഫോറത്തിന്റെ വില-* മോ (നികുതി അടക്കം) 


ടെണ്ടര്‍ 
സമയവും--1-2-2021, 


വില്‍ക്കുന്ന 
3 മണി. 


അവസാന തീയതിയും 


ടെണ്ടര്‍ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും൦2-2-2021, ട മണി. 


ടെണ്ടര്‍ തുറക്കുന്ന തീയതിയും സമയവും൦൦3-2-2021, 
11 മണി. 


ടെണ്ടര്‍ ഫോറങ്ങള്‍ സമര്‍പ്പിക്കേണ്ട വിലാസം--സുപ്രണ്ട്‌, 
ഇന്‍സ്റ്റിറ്റ്യൂട്ട്‌ ഓഫ്‌ ചെസ്റ്റ്‌ ഡിസീസസ്‌, ഗവ. മെഡിക്കല്‍ 


ററ O 
കോളേജ്‌ പി. ഒ., കോഴിക്കോട്‌-673 008. 


No. $1-1195/2020/ICD. 21st December 2021. 


Sealed tenders in the prescribed forms are invited for 
running the Staff Canteen of the Institute of Chest 
Diseases, Kozhikode for a period of one year from 
reputed hoteliers. The tenders should submit a solvency 
worth = 7,00,000 (Rupees Seven lakh) only, and a 
certificate of encumberance on property taken on or after 
1-7-2020. Any further details contact the Superintendent 
Officer during Office hours. Phone: 0495 2359645. 


12th Jan. 2021] 


HEALTH SERVICES DEPARTMENT 





Superscription Tender No. should be specifically 
noted—S 1-1195/2020/ICD. 


EMD— 25,000 
Tender Cost 2,352 (Including all Taxes). 


Last date and time of sale of tender form—1-2-2021, 
3 p.m. 


Last date and time of receipt of tender 
form—2-2-2021, 5 p. m. 


Date and time of opening the tender—3-2-2021, 
11 am. 


Address to which tender form to be send— 
Superintendent, Institute of Chest Diseases, Govt. 
Medical College P. O., Kozhikode-673 008. 


Institute of Chest Diseases, 
Medical College P. O., (Sd.) 
Kozhikode-673 008. Superintendent. 


228 


